Kerala Gazette No. 25 dated 21st June 1903, 
PART IA 


GOVERNMENT OF KERALA 

Election Department 

NOTIFICATION 
No. 2848/EL1/83/Elec. 

Dated , Trivandrum , 2nd June 1983. 
Notification No. 82 /KL -LA/12/82 dated 17-5-1982 of the Election 
Commission of India is published . 

By order, 
R. RAMACHANDRAN NAIR , 
Chief ElectoralOficer. 


ELECTION COMMISSION OF INDIA 

Nirvachan Sadan , 
Ashok Road , 

New Delhi. 

Dated, 17th May 1983, 

NOTIFICATION 
No. 82/KL -LA /12/82.- In pursuance of section 106 of the Representa 
tion of the People Act, 1951 (43 of 1951), the Election Commission here 
by publishes the Judgement of the High Court of Kerala at Emakulam 
dated 6 December, 1982 in Election Petition No. 12 of 1982. 
IN THE HIGH COURT OF KERALA AT ERNAKULAM 

Present: 
The Honourable Dr. Justice T. Kochu Thommen 
Monday the 6th December 1982/15th Agrahayana 1904 

ELECTION PETITION No.12 of 1982 
Petitioner : 

G. Sarangadharan s/o Gangadharan, 
Prabhavathy Mandiram , 
Mundayil, 
Varkala . 

By Advocates M /s. Chettur Sankaran Nair and T. Ravikumar. 
G. 874 


2 


Respendent: 

Varkala Radhakrishnan , 
Rajendra , 
Thaicaud, 
Trivandrum . 
By Advocates Ms. Pirappancode V. S cedharan Nair, 

S. P. Aravindakshan Pillai, 

N.Mohandas 
This Election Petition having come up for hearing on 6-12-1982 the 
court on the same day delivered the following: 

JUDGMENT 
The election petitioner s counsel Shri Chettur Sankaran Nair , 
submits that the petitioner is not in a position to get on with the 
evidence of the case . None of his witnesses is present in court . The 
petitioner himself is not in a position to depose on his own behalf. 
Counsel has also not received instructions on the merits of the case . The 
respondent is present in Court. In the circumstances the clection petition 
is dismissed under Order IX Rule 8 C.P.C., read with Section 98 (al 
of the Representation of the People Act, 1951. I do not however make 
any order as to costs and the petitioner is entitled to a refund of the 
amount deposited by him in this Court. 

The Registrar shall immediately intimate the substance of this decision 
to the Election Commission and the Kerala Legislative Assembly and 
shall bereafter send as urgently as possible an authenticated copy of this 
judgment to the Election Commission , as required under section 103 
of the Representation of the People Act, 1951. 

(Sd. 

Τ. Κοαπτ THOMMEN, 
6th December, 1982. 

Judge. 
(true copy) 

APPENDIX 
Petitioner s Exhibits........ Nil 
Petitioner s Witnesses......Nil 
Respondent s Exhibits ......Nil 
Respondents Witnesses ......Nil 

By order, 

(Sd.) 

M. L. WAHI, 
Under Secretary to the Election 

Commission of India. 


Kerala Gazette No. 25 dated 21st June 1983 . 
PART IA 


GOVERNMENT OF KERALA 

Election Department 

NOTIFICATION 
No. 3042/EL.1/83/Elec. 

Dated, Trivandrum , 2nd June, 1983. 
Notification No. 56/82-x dated 21-5-1983 of the Election Commission 
of India is republished . 


By order, 
R. RAMACHANDRAN NAIR , 
Special Secretary (Culture) & 

Chief Electoral Officer 


ELECTION COMMISSION OF INDIA 


New Delhi, 
Dated, the 21st May, 1983. 
31st Vaisakha 1905 (Sata). 


NOTIFICATION 
S.O. --In exercise of the powers conferred by clause (d ) of 
sub-para (1) and sub -para (2) of paragraph 17 of the Election Symbols 
(Reservation and Allotment) Order, 1968 , the Election Commission here 
by makes the following further amendments to its notification No. 56/82, 
dated 8th April , 1982, published in the Gazette of India, Extraordinary 
Part II, section 3 (iii), dated the 12th April, 1982. 

G. 873 


2 
In Table 4 appended to the said notification against item 7. 

JAMMU & KASHMIR mentioned in column 1, insert the follow 
ing entry in column 2 thercof : 

**20 . Elephant" 
The above amendment shall be deemed to have come into force 
with effect from 4th May,1983. 


[56/82-x ] 

By order, 

(Sd .) 
K. GANESAN , 

Secretary. 


Kerala GazettNo. 25 dated 21st June 1983. 
PART II 


കേരള നിയമസഭാ സെക്രട്ടറിയററ് 


വിജ്ഞാപനം 


നമ്പർ: 2323/ഉൽ, എ . 4/83 . തിരുവനന്തപുരം, 1983 ഫെബ്രുവരി 24. 

കേരള നിയമസഭയുടെ നടപടി കനവും കാര്യനിർവഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 9-ാം ചട്ടപ്രകാരം 1983- ലെ മദിരാശി ഹിന്ദുമതധർമ്മാർത്ഥദാന 
സ്വത്തുക്കൾ ( ദഗതി) ബിൽ, ഉ 8° ദേശകാരണങ്ങളുടെ വിവരണത്തോടും 
ധനകാര്യമൊറാണ്ടത്താടുംകൂടി പ്രസിദ °ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെകട്ടറി, 
നിയമസഭ. 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ 14 . 


1983 - ലെ മദിരാശി ഹിന്ദുമത.ധർമ്മാർത്ഥദാന 

സ്വത്തുക്കൾ ( ഭേദഗതി) ബിൽ 


1951 - ലെ മദിരാശി ഹിന്ദുമത ധർമ്മാർത്ഥദാനസ്വത്തുക്കൾ 

ആക്ട്വീണ്ടും ദേഗതി ചെയ്യുന്നതിനുളള ഒരു ബിൽ 

പീഠിക -1951 - ലെ മദിരാശി ഹിന്ദുമത ധർമ്മാർത്ഥദാനസ്വത്തുക്കൾ 
ആകടം ഇതിനുശേഷം പറയുന്ന ആവശ്യങ്ങൾക്കായി, വീണ്ടും ഭേദഗതി 
ചെയ്യുന്നതു യുക്തമായിരിക്കയാൽ ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെം 34 -ാം സംവൽസരത്തിൽ താഴെ പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേര്.-- ഈ ആക്ടീന് 1983- ലെ മദിരാശി ഹിന്ദുമത 
ധർമ്മാർത്ഥദാനസ്വത്തുക്കൾ ( ഭേദഗതി) ആക്ട്എന്നു പേർ പറയാം. 

2 , 7 -ാം വകുപ്പിന്റെ മദഗതി. - 1956 - ലെ സംസ്ഥാന പുനസംഘടന 
ആക°s . -- (1956- ലെ 37-ാം കേന്ദ്ആക്ട്) 5 -ാം വകുപ്പു (2)-ാം ഉപവകുപ്പിൽ 
പരാമർശിച്ചിട്ടുളള മലബാർ ജില്ലയിൽ പ്രാബല്യത്തിലിരിക്കുന്ന 1951 - ലെ 
മദിരാശി ഹിന്ദുമത -ധർമ്മാർത്ഥ ദാനസ്വത്തുക്കൾ ആക്ടിൻറ 

(1951 - ലെ 
XIX-ാം മദിരാശി ആക°s ") (ഇതിനുശേഷം പ്രധാന ആകടം എന്നാണ് 
പരാമർശിക്കപ്പെടുക) 70 -ാം വകുപ്പിൽ - 
(1) പാരം ഖണ്ഡികയിലെ (I) -ാം ഉപവകുപ്പിൽ 
( എ ) “ മാർച്ച 

എന്ന വാക്കിനു പകരം “ സെപ്ററംബർ എന്ന 
വാക്കു ചേർക്കേണ്ടതാണ്. 

( ബി ) "ഫസലിവർഷം എന്ന വാക്കുകൾക്കു പകരം ( വർഷം 
എന്ന വാക്ക് ചേർക്കണ്ടതാണ്. 

(2) (2) -ാം ഉപവകുപ്പിൽ ( സി ) എന്ന ഖണ്ഡത്തിൽ ഫസലാവർഷം 
എന്ന വാക്കുകൾക്കു പകരം വർഷം എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 

3. 71 -ാം വകുപ്പിൻറ ഭേദഗതി,-പധാന ആക്റ് 71-ാം വകുപ്പിൽ 
( 2) ഉം (4 ) ഉം ഉപവകുപ്പുകളിൽ ഫസലിവർഷം എന്ന വാക്കുകൾക്കു 
പകരം * വർഷം എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 
33 /2266 /s. 


2 


- 11 


4 , 76 -ാം വകുപ്പിന്റെ വേഗതീ. - പധാന ആക്ററ് 76 -ാം വകുപ്പിൽ 
(2) -ാം ഉപവകുപ്പിൽ ഫസലിവർഷം എന്ന വാക്കുകൾക്കു പകരം വർഷം 
എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 

5. 79 -ാം വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്ററ് 79 -ാം വകുപ്പിൽ 
- ഫസലീസ് എന്ന വാക്ക് വരുന്ന രണ്ട് സ്ഥലങ്ങളിലും അതിനു പകരം 
4 വർഷങ്ങൾ എ ന്ന വാക്ക് ചേർക്കേണ്ടതും " ഫസലി എന്ന വാക്ക് വരുന്ന 
രണ്ട് സ്ഥലങ്ങളിലും അതിനു പകരം * വർഷം എന്ന വാക്ക്ചേർക്കേണ്ടതു 
മാണ്. 

ഉദ ° ദേശകാരണങ്ങളുടെ വിവരണം 
മലബാർ പ്രദേശത്തുളള ഹിന്ദുപൊതുമതസ്ഥാപനങ്ങൾക്കുംധർമ്മാർത്ഥ 
ദാനസ്വത്തുക്കൾക്കും ബാധകമായിരിക്കുന്ന 1951- ലെ 

മദിരാശി ഹിന്ദുമത 
ധർമ്മാർതദാനസ്വത്തുക്കൾ ആക°ടിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു വർഷ 
ത്തിന്റെജൂലൈ1 -ാം തീയതി ആരംഭിച്ച് അടുത്തവർഷം ജൂൺ30 -ാം തീയതി 
അവസാനിക്കുന്ന ഓരോ ഫസലിവർഷത്തേക്കും ബഡ്ജററ് തയ്യാറാക്കേണ്ടതും 
കണക്കുകൾ സൂക്ഷിക്കേണ്ടതും ആഡിറ് 

നടത്തേ ണ്ടതും അംശദാനങ്ങൾ 
ചുമത്തേണ്ടതും ആകുന്നു . ഈ സ്ഥാപനങ്ങളുടെമുഖ്യമായ വരുമാനമാർഗ്ഗം 
1963 - ലെ കേരള മൂപരിഷ്ക്കരണ ആക്ട് പ്രകാരം സർക്കാർ അവർക്ക 
നൽകേണ്ടതായ വർഷാശനമാണ്. ഈ വർഷാശനം ജനുവരി 1 - ന് തുടങ്ങുന്ന 
ഓരോ കലണ്ടർവർഷത്തിലും ലഭ്യമായിത്തീരുന്നു . പ്രസ്തുത സ്ഥാപനങ്ങ 
ളുടെ മരണനിർവഹണത്തിന് ഫസലിവർഷവും കലണ്ടർവർഷവും തുടങ്ങുന്ന 
തീയതികളിലുളള വ്യത്യാസം (പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു . അതുകൊണ്ട് 
രണപരമായ സൗകര്യത്തിനുവേണ്ടി പ്രസ്തുത സ്ഥാപനങ്ങളെ സംബന്ധി 
ക്കുന്നകണക്കുകളും ആഡിററും അംശദാനം ചുമത്തലും ഓരോ ഫസലിവർഷ 
ത്തേക്ക് എന്നതിനു പകരം, ഓരോ കലണ്ടർ വർഷത്തേക്ക്, എന്ന് വ്യത്യാസ 
പ്പെടുത്തണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നു . 

2. മേല്പറഞ്ഞ ആവശ്യത്തിനുവേണ്ടി 1951- ലെ മദിരാശി ഹിന്ദുമത 
ധർമ്മാർത്ഥദാനസ്വത്തുക്കൾ ആകട് ഭേദഗതി ചെയ്യുന്നതിനുദ്ദേശിച്ചു 
കൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യമെമ്മോറാണ്ടം 
ഈ , ബിൽ, നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും 
ചെയ്താൽ സംസ്ഥാന സഞ്ചിതന ധിയിൽനിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 

കെ . ജി . ആർ, കർത്താ. 


( ശരീത്തർജ°wn) 

പി . ജഗദമ്മ, 
അഡീഷണൽ ഹെഡ്(ടാൻസലേററർ . 


Kerala Gazette No. 25 dat d 21st June 1983 
PART II 


കേരള നിയമസഭാ സെക്രട്ടേറിയററ് 


വിജ്ഞാപനം 


നമ്പർ 2356/എൽ, എ . 4 എ /83, 


തീരുവനന്തപുരം, 1983 ഫെബ്രുവരി 24. 


കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളിലെ 69-ാം ചട്ടപ്രകാരം 1983- ലെ കേരള കച്ചിമോൻസ് ബിൽ ഉദ° ദേശ 
കാരണങ്ങളുടെ 

പി വ ര ണ മ ത ാടും ധനകാര്യമെമ്മോറാണ്ടത്തോടുംകൂടി 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോക്ടർ ആർ. പ്രസന്നൻ, 

സെകട്ടറി , 
നിയമസഭ. 


33/ 2266/J. 


ഏഴാം കേരള നിയമസഭ 

ബിൽ നമ്പർ. 17 


1983- ലെ കേരള കച്ചിത്തൂൻസ് ബിൽ 


കേരള 

സംസ്ഥാനത്തിലെ കച്ചിമേൻസിന്റെ പിൻതുടർച്ചാവകാശ 
അത്തിൻറയും അനന്തരാവകാശത്തിന്റെയും കാര്യങ്ങൾ അനുശാസിക്കുന്നതിനുളള 
ഒരു ബിൽ 

പീഠിക -കേരള സംസ്ഥാനത്തെ കുച്ചമ്മേൻസിന്റെ പിൻതുടർച്ചാവകാശ 
ത്തിൻറയും അനന്തരാവകാശത്തിന്റെയും കാര്യങ്ങൾ അനുശാസിക്കുന്ന 
നിയമം ഏകീകരിക്കുന്നത്യുക്തമായിരിക്കയാൽ, 
ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൻ താഴെപ്പറയും 
പ്രകാരം നിയമമുണ്ടാക്കുന്നു : 

1. ചുരുക്കപ്പേരും വ്യാപ്തിയും പാരംവും.-(1) ഈ ആക്ടിന് 
1983- ലെ കേരള കച്ചി മേൻസ്ആക്ട്എന്ന് പേർ പറയാം. 

(2) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തിയുണ്ടായിരി 
ക്കുന്നതാണ്. 

(3 ) ഇത് ഉടൻതന്നെ പാബല്യത്തിൽ വരുന്നതാണ്. 
2. ചില കാര്യങ്ങളിൽ കച്ചിമ്മേൻസ് മുഹമ്മദീയ നിയമംമൂലം 
നിയ ന്തി ക്കപ്പെട്ടവരായിരിക്കുമെന്ന്. -പിൻതുടർച്ചാവകാശത്തിന്റെയുംഅനന്ത 
രാവകാശത്തിന്റെയും കാര്യങ്ങളിൽ, കേരള സംസ്ഥാനത്തുളള എല്ലാ കളി 
മ്മേൻസുംമുഹമ്മദീയ നിയമംമൂലം നിയന്ത്രിക്കപ്പെട്ടവരായിരിക്കുന്നതാണ്. 

3. റദ്ദാക്കൽ -1956- ലെ സംസ്ഥാന പുന: സംഘടന ആക്ട് (1956- ലെ 
37 -ാം കേന്ദ്ര ആക°se) 5 -ാംവകുപ്പ് (2 )-ാം ഉപവകുപ്പിൽ പരാമർശിക്കപ്പെട്ട 
: മലബാർ ജില്ലയിൽ പ്രാബല്യത്തിലിരിക്കുന്ന പ്രകാരമുളള 1938- ലെ കച്ചി 

മ്മേൻസ് ആക്ടും(1938- ലെ 10-ാം കേന്ദ്ര ആക°s ) 1117- ലെ തിരുവിതാംകൂർ 
കച്ചിമേമൻസ് ആക്ടും (1117- ലെ XIV ), 1106 ലെ IV-ാം കുച്ചിൻസ് 
ആക്ടും( കൊച്ചി ആക്രs°) ഇതിനാൽ റദ °ദാക്കിയിരിക്കുന്നു. 

ഉദ° ദേശകാരണങ്ങളുടെ വിവരണം 
സംസ്ഥാനത്തെ കച്ചിമ്മേൻസിന്റെ പിൻതുടർച്ചാവകാശവും അനന്തരാവ 
കാശവും അനുശാസിക്കുന്ന നിയമം ഇപ്പോൾ 1117- ലെ തിരുവിതാംകൂർ 
കച്ചീമേൻസ് ആക്ടിലും (1117- ലെ XIV ), 1106- ലെ IV-3. കച്ചിമ്മേൻസ 
ആക്ടിലും ( കൊച്ചി ആക ), 1938- ലെ കച്ചിമ്മേൻ ” ആക°ടിലും (1938- ലെ 
10-ാം കേന് & ആക്ട°) അടങ്ങിയിരിക്കുന്നു. സംസ്ഥാനത്തെ കച്ചിൻസിന 
ബാധകമാകുന്ന ഒരു ഒററ നിയമം ഉണ്ടാകേണ്ടത് യുക്തമായിരിക്കുമെന്ന് 
കരുതുന്നു . 


2 


ഈ 


2 , 
ബിൽ, 


മേൽപ്പറഞ്ഞ ഉദ്ദേശം സാധിക്കുന്നതിനുവേണ്ടിയുളളതാണ് 


ധനകാര്യമെമ്മോറാണ്ഡം 


ന ബിൽ നിയമമാക്കുകയും, പ്രാബല്യത്തിൽ 

കൊണ്ടുവരികയും 
ചെയ്താൽ, സംസ്ഥാന സഞ്ചിതനിധിയിൽനിന്നും യാതൊരു ചെലവും 
ഉണ്ടാകുന്നതല്ല . 


കെ . എം . മാണി, 


( ശരിഅത്തർജിമ ) 


പി , ജഗദമ്മ, 
അഡീഷണൽ ഹെഡ് ടാൻസലേററർ. 


Kerala Gazette No. 25 dated 21st June 1983. 
PART II. 


കേരള നിയമസഭാ സെക്രട്ടറിയററ് 


വിജ്ഞാപനം 


നമ്പർ 2371 / എൽ. എ 4/83. തിരുവനന്തപുരം, 1983 ഫെബ്രുവരി 24 . 

കേരള നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളീലെ 69-ാം ചട്ടപ്രകാരം, 1983- ലെ അടിമപ്പണി സമ്പ്രദായം നിർത്തലാ 
മൽ) 08 °ദാക്കൽ ബിൽ, ഉദാശകാരണങ്ങളുടെ വിവരണത്താടും, ധനകാര്യ 
മെമ്മോറാണ്ടത്താടും കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഡോകടർ ആർ. (പ്രസന്നൻ, 

സെകട്ടറി , 
നിയമസഭ, 


ഏഴാം കേരള നിയമസ 
ബീൽ നമ്പർ 20 


1983- ലെ അടിമപ്പണിസമ്പ്രദായം ( നിർത്തലാക്കൽ) 

റദ്ദാക്കൽ ബിൽ 


1975- ലെ അടിമപ്പണി സമ്പ്രദായം (നിർത്തലാക്കൽ) ആക്ട് 

റദ്ദാക്കുന്നതിനുള്ള ഒരു ബിൽ 


പീഠിക,-1975- ലെ അടിമപ്പണി സമ്പദായ. ( നിർത്തലാക്കൽ) ആക്ട 
ദഗതിചെയ്യേണ്ടത് ആവശ്യമാണെന്ന്കരുതുന്നതിനാൽ ; 

ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ മുപ്പത്തിനാലാം സംവൽസരത്തിൽ താഴെ പറയും 
പകാരം നിയമമുണ്ടാക്കുന്നു . 

1. ചുരുക്കപ്പേര്. ഈ ആക്ടിന് 1983- ലെ അടിമപ്പണി സമ്പ്രദായം 
(നിർത്തലാക്കൽ) റ8 °ദാക്കൽആക°s ” എന്നു പേർ പറയാം. 

2. 1975 - ലെ 29-ാം ആക° 5 ° റ86ാക്കൽ -1975 - ലെ അ s1 മ പ ണ 1 
സമ്പദായം ( നിർത്തലാക്കൽ) ആക്ട് (1975 - ലെ 29) ഇതിനാൽ റ8°ദാക്കിയിരി 
ക്കുന്നു . 

ഉദ്ദേശകാരണങ്ങളുടെ വിവരണം 
ഒരു ഭൂവുടമ പട്ടികവർഗ്ഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് അയാൾ സ്വൻ. 
മായോ അഥവാ അയാളുടെ കുടുംബത്തിലുളള അംഗങ്ങൾ മുഖേനയോ, കുലീ 
കൂടാതെയോഅഥവാ കുറഞ്ഞകൂലികൊടുത്തോഒരു നിശ്ചിത കാലയളവിലേ 
യ്ക്ക് ജോലിചെയ്യണമെന്ന വ്യവസ്ഥയിൽ പണംമുൻകൂർ നല്കിവന്നിരുന്ന, 
സംസ്ഥാനത്തെ കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നീലവിലിരുന്ന 
അടിമപ്പണിനമ്പദായം നിർത്തലാക്കുന്നതിനുവേണ്ടിവ്യവസ്ഥചെയ്യുന്നതിന് 
സംസ്ഥാന നിയമസഭ 1975 - ലെ അടിമപ്പണീ സ മ്പദായം നിർത്തലാക്കൽ) 
ആക്ട്(1975- ലെ 29) ഉണ്ടാക്കി. പാർലമെൻറ് പിന്നീട് 1976- ലെ അടിമപ്പണി 
സമ്പദായം നിർത്തലാക്കൽ) ആക്ട് (1976- ലെ 19 -ാം കേന്ദ്ര ആക്ട്) എന്ന 
ഒരു നിയമം ഉണ്ടാക്കി, ഇൻഡ്യ മുഴുവനും വ്യാപ്തിയുളള കേന്ദ്രങ്ങു കഴs 
സംസ്ഥാന ആക്ടിനെക്കാൾ കൂടുതൽ സമ ഗമായതും, സംസ്ഥാന ആക്ടു 
മൂലം നിർത്തലാക്കിയ അടിമപ്പണി സമ്പദായം ഉൾക്കൊളളുന്നതുമാണ്. 
അതിനാൽ സംസ്ഥാന ആകടം നിലനിർത്തേണ്ട ആവശ്യമില്ലെന്ന് കരുതുന്നു . 

2. മേല്പറഞ്ഞ ഉദ്ദേശം സാധിക്കുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് 
ഈ ബിൽ, 
33/2266 /s. 


